Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No . രജി. നമ്പർ 
KL / TV ( N )/12/ 12 - 14 


GOVERN 


. 


ക 


രള സർക്ക 
INMENT OF 


കാർ 
KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


) 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol . I 
വാല്യം 1 


18th September 2012 
2012 സെപ്റ്റംബർ 18 
27th Bhadra 1934 
1934 ഭാദം 27 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Fire Force Department 


ദർഘാസ്/ ലേലപ്പരസ്യം 
നമ്പർ എ2- 4127 / 2012 . 

2012 ആഗസ്റ്റ് 18 . 
അഗ്നിരക്ഷാ സേവന വകുപ്പ് വക ചാമ ക്കട 
അഗ്നിരക്ഷാനിലയത്തിലെ ആംബുലൻസ് കെ . ബി . വി . 3941 
( 1987 മോഡൽ) ഇപ്പോഴത്തെ സ്ഥിതിയിലും അവസ്ഥയിലും 
18 - 10 - 2012 പകൽ 11 മണിക്ക് ചാമ ക്കട അഗ്നിരക്ഷാ 
നിലയത്തിൽവച്ച് പരസ്യമായി ലേലം ചെയ്ത് കൊടുക്കുന്നതാണ്. 

- ലേലത്തോടൊപ്പം മുദ്രപതിച്ച ടെൻഡറുകളും ക്ഷണിച്ചു 
കൊള്ളുന്നു . ടെൻഡറുകൾ 16 - 10 - 2012 -ാം തീയതി പകൽ 
5 മണിവരെ നേരിട്ടോ തപാൽ വഴിയോ സ്വീകരിക്കുന്നതാണ്. 
5 മണിക്കു ശേഷം ലഭിക്കുന്ന ടെൻ ഡ റു കൾ യാതൊരു 
കാര ണ വ ശാലും സ്വീക രി ക്കു ന്ന ത ല്ല . മുദ്ര പതിപ്പിച്ച് 
ടെൻഡറുകൾ ഉൾക്കൊള്ളുന്ന കവറിന്റെ പുറത്ത് “അഗ്നിരക്ഷാ 
സേവന വകുപ്പ് ചാമ ക്കട അഗ്നിരക്ഷാ നിലയം വക 
ആംബു ലൻ സ് കെ . ബി . വി . 3941 വാങ്ങു ന്ന തിനുള്ള 
ടെണ്ടർ എന്ന് എഴു തി യി രി ക്കണം. ടെണ്ട റു കൾ 
ഡിവി ഷ ണൽ ആ ഫീ സർ, അഗ്നിരക്ഷാ സേവ നം , 
ഗവൺമെന്റ് പ്രസ് പി . ഒ., ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, 
ചെങ്കൽചൂ ള , തിരു വ ന ത പ രം - 1 എന്ന വിലാ സ ത്തിൽ 
അയയ്ക്കേണ്ടതാണ്. പരസ്യ ലേലത്തിനുശേഷം നേരത്ത 
ലഭിച്ചിട്ടുള്ള ടെൻ ഡ റു കൾ തുറ ക്കു ന്നതും ലേല ത്തിൽ 
കേട്ട തുകയോ ടെണ്ടറിൽ കൊടുത്ത തുകയോ ഏതാണ് 
കൂടു തൽ ആ തുകയ്ക്ക് താൽക്കാ ലി ക മായി ലേലം 
ഉറപ്പിക്കുന്നതുമാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ടെണ്ടർ 
നൽകിയിരിക്കണമെന്ന് നിർബന്ധമില്ല . 


ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
തുടങ്ങുന്നതിന് ഒരുമണിക്കൂർമുൻപായി 1,000 നിരതദ്രവ്യമായി 
അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ നൽകുവാൻ ആഗ്രഹിക്കുന്നവർ 
നിര ത ദ വ്യ മായി 1, 000 - ന്റെ കാസ് ചെയ്യാത്ത ബാങ്ക് 
ഡാഫ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, വെള്ളയമ്പലം 
( ബാഞ്ചിൽ മാറത്തക്ക വിധം ഡിവി ഷ ണൽ ആ ഫീ സർ, 
അഗ്നിരക്ഷാ സേവനം, തിരുവനന്തപുരം- 1 എന്ന വിലാസത്തിൽ 
ടെണ്ടറിനോടൊപ്പം അയയ്ക്കേണ്ടതാണ്. നിരതദ്രവ്യമില്ലാത്ത 
ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല. ടെണ്ടറുകൾ സമർപ്പിച്ചവർ 
തങ്ങ ളു ടെ ടെണ്ട റു കൾ സ്വീക രി ക്കു ന്ന പക്ഷം പണം 
അടയ്ക്കേണ്ടതിലേക്കായി ലേല സമയത്ത് ഹാജരായിരിക്കേണ്ട 
താ ണ് . ടെണ്ട റു കൾ നൽകി യ വർക്കും ലേല ത്തിൽ 
പങ്കെടുക്കാവുന്നതാണ്. എന്നാൽ അവർ വീണ്ടും നിരതദ്രവ്യം 
അട യ് ക്കേ ണ്ട തില്ല. ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം 
വിളിക്കുന്ന ആളിന്റെ/ ടെണ്ടർ നൽകുന്ന ആളിന്റെ പേരിൽ 
ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും പ്രസ്തുത വ്യക്തി 
ലേം / ടെണ്ടർ കൊണ്ട്തുകയുടെ 25 % അപ്പോൾ തന്നെ 
അടക്കേണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെടുത്തിഉത്തരവ് ലഭിച്ച് 
15 ദിവസത്തിനകം ബാക്കി തുകയും മൊത്തം തുകയ്ക്കുള്ള 
വിൽപ്പന നികുതിയും ഒടുക്കി ടി വ്യക്തി സ്വന്തം 
ഉത്ത ര വാ ദി ത്വ ത്തിലും ചെല വിലും വാഹനം നീക്കം 
ചെയ്യേണ്ടതാണ്. ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ 
ഒഴികെയുള്ളവരുടെ നിരതദവ്യം ലേലം കഴിഞ്ഞാലുടൻ 
മടക്കിക്കൊടുക്കുന്നതാണ്. 

ഏ ത ങ്കിലും കാര ണ വ ശാൽ ലേലം / ദർഘാസ് 
സ്ഥിര പ്പെടുത്തി കിട്ടു ന്ന യാൾ ലേല നിബ ന്ധ ന കൾ 
ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് 


26th APRIL 2010 ] 


POLICE DEPARTMENT 


18 


മുതൽ കൂട്ടുന്ന തും വാഹനം പുനർ ലേലം ചെയ്യുന്ന തു മുദ്ര പതിപ്പിച്ച ടെൻഡറുകൾ ഉൾക്കൊള്ളുന്ന കവറിന്റെ പുറത്ത് 
മാ യി രിക്കും. പുനർ ലേല ത്തിൽ എന്തെ ങ്കിലും നഷ്ടം “അഗ്നിരക്ഷാ സേവന വകുപ്പ് വക വാട്ടർ ടെണ്ടർ 
സംഭ വിച്ചാൽ ആ യത് മുൻ ലേല ക്കാ ര നിൽ നിന്നും KL01 B 5148 വാങ്ങു ന്ന തി നുള്ള ടെണ്ടർ എന്ന് 
ഈടാക്കു ന്നതും കൂടു ത ലായി കിട്ടുന്ന തുകയ്ക്ക് മുൻ - ആലേഖനം ചെയ്തിരിക്കേണ്ടതാണ്. പരസ്യലേലത്തിനുശേഷം 
ലേലക്കാരന് അവകാശം ഇല്ലാത്തതും ആകുന്നു . 

നേരത്തെ ലഭിച്ച ടെൻഡറുകൾ തുറക്കുന്നതും ലേലത്തിൽ 

കേട്ട തുകയോ ടെണ്ടറിൽ കൊടുത്ത തുകയോ ഏതാണ് 
- ലേലത്തിൽ പങ്കെടുക്കുന്നവരും ടെണ്ടർ സമർപ്പിച്ചവരും 

കൂടു തൽ ആ തുകയ്ക്ക് താൽക്കാ ലി ക മായി ലേലം 
മേൽപ്പറഞ്ഞ നിബന്ധനകൾ അതേപടി പാലിക്കേണ്ടതാണ്. 

ഉറപ്പിക്കുന്നതുമാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ടെണ്ടർ 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ടെണ്ടർ നൽകുവാൻ ആഗ്രഹിക്കു 

നൽകിയിരിക്കണമെന്ന് നിർബന്ധമില്ല . 
ന്ന വർക്ക് ചാമ ക്കട അഗ്നിരക്ഷാ നില യ ത്തിൽ വച്ച് 
സ്റ്റേഷൻ ഓഫീ സ റുടെ അ നു മ തി യോടെ പ്രവൃത്തി 

ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് മേൽപ്പറഞ്ഞ വാഹനം 

തുടങ്ങുന്നതിന് മുമ്പായി 1,000 (ആയിരം രൂപ മാത്രം) 
പരിശോധിക്കാവുന്നതാണ്. 

നിരതദ്രവ്യമായി അടയ്ക്കേണ്ടതാണ്. ടെണ്ടറിൽ പങ്കെടുക്കു 

വാൻ ആഗ്രഹിക്കു ന്ന വർ നിര ത ദ വ്യ മായി 1,000 - ന്റെ 
യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെണ്ടർ ( ആയിരം രൂപ മാത്രം) ക്രോസ് ചെയ്യാത്ത ബാങ്ക് ഡാഫ്റ്റ് 
നട പടികൾ മാറ്റി വയ് ക്കു ന്ന തിനും റദ്ദാ ക്കു ന്ന തിനും " ഡിവിഷണൽ ആഫീസർ, ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ്, 
ടെണ്ട റു കൾ അസ്ഥിര പ്പെ ടു ത്തു ന്ന തിനും താഴെ ഒപ്പു എറണാകുളം ഡിവിഷൻ എന്ന വിലാസത്തിൽ ടെണ്ട റി 
വ ച്ചി രി ക്കു ന്ന ഓഫീസർ ക്ക് പൂർണ്ണ അ ധി കാരം നോ ടൊപ്പം അയയ്ക്കേ ണ്ട താണ്. അവർ ലേല സമയത്ത് 
ഉണ്ടായിരിക്കുന്നതാണ്. 

ഹാജരായിരിക്കേണ്ടതാണ്. എന്നാൽ നിരതദ്രവ്യം അടയ്ക്കേണ്ട 

തി ല്ല . ഏറ്റവും കൂടു തൽ ലേലം വിളിക്കുന്ന/ ടെണ്ടർ 
ഡിവിഷണൽ ഓഫീസറുടെ 

നൽകുന്ന ആളിന്റെ പേരിൽ ലേലം താൽക്കാ ലിക മായി 
കാര്യാലയം, 

ഉറപ്പിക്കുന്നതാണ്. ലേലം കൊള്ളുന്ന ആൾ ലേലത്തുകയുടെ 
ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ്, 

( ഒപ്പ്) 

25 % അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതാണ്. തുകയും മൊത്തം 
തിരുവനന്തപുരം- 1. - ഡിവിഷണൽ ഓഫീസർ. 

തുകയ്ക്കുള്ളവിൽപ്പന നികുതിയും ലേലം സ്ഥിരപ്പെടുത്തി 
ഉത്തരവ് ലഭിച്ച് 15 ദിവസത്തിനകം അടയ്ക്കേ ണ്ട താ ണ്. 
ടെൻഡർ സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ ഒഴികെയുള്ളവരുടെ 
നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ മടക്കിക്കൊടുക്കുന്നതാണ്. 

എന്നാൽ പ്രത്യേകിച്ച് കാരണമൊന്നും കാണിക്കാതെ തന്നെ 
ദർഘാസ്/ ലേലപ്പരസ്യം 

ലേല നടപടികൾ റദ്ദാക്കുന്നതിനും ടെണ്ടറുകൾ അസ്ഥിരപ്പെടു 

ത്തുന്നതിനും താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന് അധികാരം 
നമ്പർ സി2 - 1000 / 2012. 

2012 ആഗസ്റ്റ് 8. 

ഉണ്ടായിരിക്കും. 
അഗ്നിരക്ഷാ സേവന വകുപ്പ് വക പിറവം അഗ്നിരക്ഷാ 

നിരതദ്രവ്യമില്ലാത്ത ടെൻഡറുകൾ സ്വീകരിക്കുന്നതല്ല. 
mleie omloei voşa osm8 KL01 B 5148 ( 1991 Model) 

ലേല ത്തിൽ പങ്കെ ടു ക്കു വാ ൻ | ടെൻ ഡർ നൽകുവാൻ 
TATA ഡീസൽ ഇപ്പോഴത്തെ സ്ഥിതിയിലും അവസ്ഥയിലും 

ആഗ്രഹിക്കുന്നവർക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ 10 മണിമുതൽ 
2012 ഡിസംബർ മാസം 4 -ാം തീയതി പകൽ 11 മണിക്ക് 

5 മണിവരെയുള്ള സമയത്ത് പിറവം അഗ്നിരക്ഷാ 
പിറവം അഗ്നിരക്ഷാ നിലയത്തിൽവച്ച് പരസ്യമായി ലേലം 

നിലയത്തിൽ വച്ച് സ്റ്റേഷൻ ഓഫീസറുടെ അനുമതിയോടെ 
ചെയ്ത് കൊടുക്കുന്നതാണ്. 

മേൽപ്പറഞ്ഞ വാഹനം പരിശോധിക്കാവുന്നതാണ്. 
- ലേലത്തോടൊപ്പം മുദ്രപതിച്ച ടെൻഡറുകളും ക്ഷണിച്ചു . 
കൊള്ളുന്നു . ടെൻഡറുകൾ 2012 ഡിസംബർ മാസം 3 -ാം ഡിവിഷണൽ ഓഫീസറുടെ 
തീയതി വൈകുന്നേരം 3 മണിവരെ നേരിട്ടോ തപാൽ കാര്യാലയം, 
മുഖേനയോ സ്വീകരിക്കുന്നതാണ്. 3 മണിക്കുശേഷം ലഭിക്കുന്ന അഗ്നിരക്ഷാസേവനം, 

( ഒപ്പ്) 
ടെൻഡറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . എറണാകുളം. 

ഡിവിഷണൽ ഓഫീസർ. 


